Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


ന 


& 


MENT OF 


OF KER 


W 


KERALA GAZETTE 
-- കേരള ഗസററ് 

PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th June 2010 
2010 ജൂൺ15 


Vol. LV 


No . 


- 24 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 | 


നമ്പർ 


25th Jyaishta 1932 
| 1932 ജ്യേഷ്ഠം 25 


PART III 
Industries Department 


ക്ലെയിം നോട്ടീസ് 


CERTIFICATE OF REGISTRATION 


| [ 1969- ലെ കേരള സഹകരണ സംഘം ചട്ടം 69 (2) പ്രകാരം) 
നമ്പർ എൽ. ഐ . സി. (1) 843 /07. 

2010 മേയ് 4. 
തിരു വ ന ന്ത പുരം കയർ വികസന ഡയറക്ടറുടെ 
27 - 3- 2007 - ലെ സി . എസ്. 4 - 3958/ 04 -ാം നമ്പർഉത്തരവ് പ്രകാരം 
843 -ാം നമ്പർ നടുവിലക്കര കയർ വ്യവസായ സഹകരണ സംഘം 
ക്ലിപ്തം- ന്റെ ചുമതല 23 - 7 - 2007 മുതൽ കൊല്ലം കയർ പ്രോജക്ട് 
ആഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർI ഏറ്റെടുത്തിട്ടുള്ള 
താകുന്നു . 

ആകയാൽ പ്രസ്തുത സംഘത്തിൽ നിന്നും എന്തെങ്കിലും 
തുകകൾ കിട്ടാനുള്ള ആളുകൾ ഈ നോട്ടീസ് പരസ്യം ചെയ്ത് 
60 ദിവസത്തിനകം കിട്ടാനുള്ളതുകയുടെ വിശദ വിവരം കൊല്ലം 
കയർ പ്രോജക്ട് ആഫീസിലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർI- നെ 
രേഖാമൂലം അറിയി ക്കേ ണ്ട താ ണ്. ടി തീയതിക്ക് ശേഷം 
അറിയിക്കുന്ന യാതൊരു ബാദ്ധ്യതകളോ അവകാശങ്ങളോ 
പരിഹരിക്കുന്നതല്ലെന്നും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


No. B /3901/ 2009 . 

30th April 2010. 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969) that the 
following Society the particulars which is furnished in the 
categorical statement is registered by me today as a 
Co -operative Society under the said Act on the basis of 
limited liability and that the bye- laws of the 
undermentioned society is also hereby registered under 
the said Section . 

Categorical Statements 
1 . Name of Society and Regn . No . — Idukki Food 

Processing and Supplies Industrial Co 
operative Society Ltd . No. S . IND (1 ) 102 , 

Kattappana P. O ., Idukki. 
2 . Date of Registration 30 -4 - 2010 . 
3. Address — Idukki District Food Processing and 

- Supplies Industrial Co - operative Society Ltd . 

No. S . IND (I) 103, Kattappana P. O ., Idukki. 
-- 4 . Area of Operation - Idukki District except Ward 1 -15 

- of Idukki- Kanjikuzhy Grama Panchayat. 


കയർ വികസന ഡയറക്ടറുടെ 
കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ലിക്വിഡേഷൻ 
ഇൻസ്പെക്ടർ . 


15th JUNE 2010) 


INDUSTRIES DEPARTMENT 


18 


| 5 . Main Objects Processing and Supply of Food and മുതൽ 20 വർഷം വരെ സംഘം ലിക്വി ഡേ റ്ററുടെ 
Vegetables. 

അധീനതയിൽ സൂക്ഷിക്കേണ്ടതും കാലാവധി പൂർത്തിയാകുന്ന 
6 . Liability - Limited 

മുറയ്ക്ക് ് ( ര ജി സ് ടാർ) കയർ വികസന ഡയറക്ടറുടെ 
7. Type of Society - Industrial 

അംഗീകാരത്തോടുകൂടി നശിപ്പിക്കേണ്ടതുമാണ്. 
8. Authorised Share Capital - Rs. 25 lakhs 
9 . Maximum Borrowing Capacity — Fifty times of the 

( 2 ) 
Reserve Fund and Paid up Share Capital. 

നമ്പർ സി .എസ്5 / 4646 /91. 

2010 മേയ് 27 . 
സൂചന : - (1) നമ്പർ ഡി .2660/ 83 തീയതി 29- 4 - 2010 
(Sd .) 

- പ്രോജക്ട് ആഫീസർ (കയർ), തൃശ്ശൂർ. 
District Industries Centre, General Manager 

( 2 ) നമ്പർ LIC/ 38 / 69 തീയതി 17 - 2 - 2010 
Cheruthony. 

ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ (ചേറ്റുപുഴ, 
(Registrar). 

തൃശ്ശൂർ) നടപടിക്രമം. 

( 3 ) നമ്പർ സി .എസ്. 312538 / 66 തീയതി 
കയർ വികസന ഡയറക്ടറുടെ നടപടിക്രമം 

22 -11- 1969 പ്രകാരമുള്ള സ്പെഷ്യൽ 

ഓഫീസറുടെ ( കയർ) ഉത്തരവ്. 
- പടിയം സി . വി . സി . എ സ് . ക്ലിപ് തം നമ്പർ 38 - ന്റെ 

സമാപ്തീകരണ നടപടികൾക്ക്സൂചന 3 പ്രകാരം ഉത്തരവാകുകയും 
നമ്പർ സി .എസ5/4650 / 91. 

2010 മേയ് 26. 

8 - 1-1970 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ ഇൻസ്പെക്ടർ 
സൂചന : - (1) നമ്പർ ഡി . 552 / 01 തീയതി 5 - 5 - 2010 

ചാർജെടുത്തിട്ടുള്ളതും സി.എസ്. 6/ 4646/ 91 നമ്പർ പ്രകാരമുള്ള 
പ്രോജക്ട് ആഫീസർ (കയർ), തൃശ്ശൂർ 

17-7-2000 തീയതി നിർദ്ദേശമനുസരിച്ച് അസിസ്റ്റന്റ് രജിസ്ട്രാർ 

സംഘത്തിന്റെ ഓഡിറ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളതുമാണ്. 
(2) നമ്പർ LIC/ 172/80 തീയതി 24/3/ 2010 ലിക്വി 
ഡേ ഷൻ ഇൻസ്പെക്ടർ (ചേറ്റു പു ഴ , 

പ്രസ്തുത സംഘത്തിന് ഏതൊരു ആസ്തി, ബാദ്ധ്യതയും 
- തൃശ്ശൂർ) നടപടിക്രമം. 

ഇല്ലായെന്ന് 2- 2-2010 -ാം തീയതിയിലെ ലിക്വിഡേഷൻ ഇൻസ്പെ 
(3 ) നമ്പർ GA3/8770/ 65 തീയതി 3/ 3 / 1966 ക് ടറുടെ അ വ സാന ബാക്കിപതം, അ സി സ്റ്റന്റ് 
- പ്രകാരമുള്ള ഉത്തരവ്. 

രജിസ്ട്രാറുടെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്നിവയിൽ നിന്നും 

മനസ്സിലാക്കുന്നു . 
പടിയം സി . വി . സി . എ സ് . ക്ലിപ്തം നമ്പർ 172 - ന്റെ 
സമാപീകരണ നടപടികൾക്ക് സൂചന 3 പ്രകാരം ഉത്തരവാകു -- സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
കയും 19 - 4 - 1972 -ാം തീയതിയിൽ ആദ്യ ലിക്വിഡേഷൻ 

സർക്കാർ ബാദ്ധ്യതയോഏതൊന്നും നിലവിൽ ഇല്ലായെന്ന് 
ഇൻസ്പെക്ടർ ചാർജെടുത്തിട്ടുള്ളതും, സംഘത്തിന്റെ ക്ലെയിം 
നോട്ടീസ് സർക്കാർ ഗസറ്റിൽ 21 - 3 - 1966 തീയതി പ്രകാരം പ്രസി 

സംഘം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് 
ദ്ധീകരിച്ചിട്ടുള്ളതുമാകുന്നു . 

ഓഫീസറുടെയും സൂചന 1, 2 പ്രകാരമുള്ള ശിപാർശ കത്തു 

കളുടെ അടിസ്ഥാനത്തിലും 3- 2 - 2010 -ാം തീയതി പ്രകാരമുള്ള 
- പ്രസ്തുത സംഘത്തിന് ഏതൊരു ആസ്തി, ബാദ്ധ്യതയും - സംഘത്തിന്റെ അവസാന പൊതുയോഗ തീരുമാനത്തിന്റെ 
ഇല്ലായെന്ന് 17 - 3- 2010 - ലെ ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെ 

അടിസ്ഥാനത്തിലും സഹകരണ സംഘം നിയമാവലി 1969 
അവസാന ബാക്കിപത്രം, അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഡിറ്റ് 

സെക്ഷൻ 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് 
സർട്ടിഫിക്കറ്റ് എന്നിവയിൽ നിന്നും മനസ്സിലാക്കുന്നു. 

ചെയ്ത്ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 
സംഘത്തിന് മറ്റ് ആസ്തി ബാദ്ധ്യതകളോ കിട്ടാക്കടമോ 
സർക്കാർ ബാദ്ധ്യതയോ ഏതൊന്നും നിലവിൽ ഇല്ലായെന്ന് 

ഉത്തരവ് 
സംഘം ലിക്വിഡേഷൻ ഇൻസ്പെക്ടറുടെയും പ്രോജക്ട് 
ഓഫീസറുടെയും സൂചന 1, 2 പ്രകാരമുള്ള ശിപാർശ കത്തു 

മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് 
കളുടെ അടിസ്ഥാനത്തിലും 17 - 3 - 2010 തീയതി പ്രകാരമുള്ള - സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 
സംഘത്തിന്റെ അവസാന പൊതു യോഗ തീരുമാനത്തിന്റെ ഇൻസ്പെക്ടറുടെ ശിപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 
അടിസ്ഥാനത്തിലും സഹകരണ സംഘം നിയമാവലി 1969 

പടിയം സി . വി . സി .എസ്. ക്ലിപ്തം നമ്പർ 38 സംഘം സഹകരണ 
സെക്ഷൻ 74 പ്രകാരം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 

സംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം രജിസ്ട്രേഷൻ 
ഉത്തരവ് പുറപ്പെടുവിക്കാവുന്നതാണ്. 

റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . സംഘത്തിന്റെ 
ഉത്തരവ് 

മുഴുവൻ രേഖകളും കേന്ദ്ര സർക്കാരിന്റെ വിവരാവകാശ നിയമം 

2005 - ന് വിധേയമായി ഉത്തരവ് തീയതി മുതൽ 20 വർഷം 
മേൽ വിവരിച്ചിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് വരെ സംഘം ലിക്വി ഡേറ്ററുടെ അധീ ന ത യിൽ സൂക്ഷി 
സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യണമെന്ന ലിക്വിഡേഷൻ 

ക്കേണ്ടതും കാലാവധി പൂർത്തിയാകുന്ന മുറയ്ക്ക് ( രജിസ്ട്രാർ) 
ഇൻസ്പെക്ടറുടെ ശിപാർശ കത്തിന്റെ അടിസ്ഥാനത്തിൽ 

കയർ വികസന ഡയറക്ടറുടെ അംഗീകാരത്തോടുകൂടി 
പടിയം സി . വി . സി . എ സ്. ക്ലിപ് തം നമ്പർ 172 സംഘം 
സഹകരണസംഘം നിയമാവലി 1969 സെക്ഷൻ 74 പ്രകാരം 

- നശിപ്പിക്കേണ്ടതുമാണ്. 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കു ന്നു . 
സംഘ ത്തിന്റെ മുഴുവൻ രേഖകളും കേന്ദ്ര സർക്കാരിന്റെ 

(ഒപ്പ്) 
വിവരാവകാശ നിയമം 2005 - ന് വിധേയമായി ഉത്തരവ് തീയതി തൃശ്ശൂർ. 

കയർ വികസന ഡയറക്ടർ. 


15th JUNE 2010 ] 


INDUSTRIES DEPARTMENT 


19 


ക്ലെയിം നോട്ടീസ് 

- അതു കൊണ്ട് മേൽ ഉത്തരവ് പ്രകാരം സംഘത്തിന്റെ 
നമ്പർ സി . എസ് . 5 / 3677 / 2010. 

2010 മേയ് 19. ഇടപാടുകൾ അവസാനിപ്പിച്ച് സംഘത്തിന്റെ പ്രവർത്തനം 
1969 - ലെ കേരള സഹകരണ സംഘം ആക്ടിലെ 72 -ാം 

നിർത്തൽ ചെയ്യുവാൻ നടപടി ആരംഭിക്കുന്നതിനാൽ മേപ്പടി 
വകുപ്പിലെ 1 -ാം ഉപവകുപ്പ് അനുസരിച്ച് കയർ വികസന 

- സംഘ ത്തിൽ നിന്ന് വല്ല മുത ലു കളും ലഭി ക്കു വാൻ 
ഡയറക്ടറുടെ 23 - 2 - 2010 - ലെ സി . എസ്. 4 - 1768 / 03 -ാം നമ്പർ അർഹതപ്പെട്ടവർ ആവക അവകാശങ്ങളെപ്പറ്റി ഈ നോട്ടീസ് 
ഉത്തരവ് പ്രകാരം കണ്ണൂർ താലൂക്കിലെ എടക്കാട് കേന്ദ്രമായും പരസ്യപ്പെടുത്തുന്ന തീയതി മുതൽ രണ്ട് മാസത്തിനുള്ളിൽ 
എടക്കാട്വില്ലേജിലെ കുറ്റിക്കകം പ്രദേശവും കടമ്പൂർ വില്ലേജിൽ 

ലിക്വിഡേറ്ററെ രേഖാമൂലം അറിയിക്കേണ്ടതാണെന്ന് ഇതിനാൽ 
എടക്കാട് അങ്ങാടിയും മുഴുപ്പിലങ്ങാട് വില്ലേജിൽ മമ്മാക്കുന്ന് 

ഏവരേയും അറിയിച്ചുകൊള്ളുന്നു . 
പ്രദേശം ഒഴികെയുള്ളമറ്റ് പ്രദേശങ്ങൾ പ്രവർത്തനപരിധിയായി 
ക്കൊണ്ടും രജിസ്റ്റർ ചെയ്യപ്പെട്ട എടക്കാട് കയർ വ്യവസായ - മേൽപ്പറഞ്ഞ തീയതിക്കുശേഷം ലഭിക്കുന്നതായ യാതൊരു 
സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി. 239 - ന്റെ പ്രവർത്തനം 

അവകാശവാദങ്ങളും പരിഗണിക്കപ്പെടുന്നതല്ല. 
അവസാനിപ്പിക്കുന്നതിനുള്ള ലിക്വിഡേറ്ററായി കണ്ണൂർ കയർ 
ഇൻസ്പെക്ടറെ നിയമിച്ചിരിക്കുന്നു . അതുപ്രകാരം 17 - 4 - 2010 - ന് എടയ്ക്കാട്, 

(ഒപ്പ്) 
ഞാൻ ലിക്വിഡേറ്ററായി ചാർജ്ജെടുത്തിരിക്കുന്നു. 

കണ്ണൂർ. 

ലിക്വിഡേറ്റർ. 


